ക 
സാ 


Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg. No. KL /TV ( N )/ 634/ 2018-20 


COVERNMENT 


OF KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ജൂൺ 30 
30th June 2020 
1195 മിഥുനം 16 
16th Mithunam 1195 


നമ്പർ 


26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 9 
9th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


30th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4771 


(18 ) 


Pattambi Taluk 


പരസ്യം 


(1) 


നമ്പർ സി2-2412020. 


2020 മാർച്ച് 12 , 


നമ്പർ സി2-3317 / 9 / 500 / 2020. 

2020 മേയ് 16. 
പാലക്കാട് താലൂക്കിൽ മരുതറോഡ് വില്ലേജിൽ ഓട്ടൂർ റ 
കല്ലേപ്പുള്ളി, പാലക്കാട് താമസിച്ചിരുന്ന സലീം, എ . എന്നയാൾ 
5 - 10 - 2018- ാം തീയതി 

മ രി ച്ചു പോ യെന്നും 

താഴ 
പറയുന്നവരാണ്പരേതന്റെ അനന്തരാവകാശികളെന്നും കാണിച്ച് 
പന്റെഭാര്യ ജാസ്മിന ബീഗം, ബാങ്ക് ആവശ്യത്തിനായി 
സമർപ്പിച്ച ഹർജിയിൻമേൽ വില്ലേജാഫീസർ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്ന് അറിയുന്നു . 


F 


അന 


പേര് 


പരേതനുമായുള്ളവയസ് 


കമ 
നമ്പർ 


ക . 


ബം 


ജാസ്മിന ബീഗം 


ഭാര്യ 


48 


പട്ടാമ്പി താലൂക്ക്, ത്യത്താല വില്ലേജ്, ത്യത്താല 
കള്ളിവളപ്പിൽ മുഹമ്മദ് മകൻ മൊയ്തീൻ കുട്ടി എന്നയാൾ 
6 - 12-2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാ ണ്. ടിയാന്റെ 
അവകാശികൾ ക്ക് 

കാ ശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേരതന്റെമകൻ മുഹമ്മദ്, കള്ളിവളപ്പിൽ 
വീട്, വി . കടവ് റോഡ്, തൃത്താല എന്ന യാൾ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവ കാശികളെന്ന് കാണുന്നതിനാൽ അവ ര മാ ത 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആക്ഷേ പാ 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല . 


2 


അഫിൻ സോന 


മകൾ 


22 


3 


അലിഷ സോന 


18 


: 


മേൽക്കാണിച്ചപകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും നിയമാനുസൃതമായ ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലമായ 
തെളിവുകൾ സഹിതം താലൂക്കാഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
താമസിച്ചോ തപാൽമാർഗ്ഗമോ വരുന്ന അപേക്ഷകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


( 19 ) 


ഭാര്യ 


60 


സുലേഖാ ബീവി, കെ . വി . 
മുഹമ്മദ് 


2 


മകൻ 


40 


3 


ഹംസാ ജാഷിം 


35 


: 3 


( 2 ) 


നമ്പർ സി2-388219,500 2020. 

2020 മേയ് 16. 
പാല ക്കാട് താലൂക്കിൽ അക ത്ത ത്തറ വില്ലേ ജിൽ 
പ്രഭീഷ് ഭവൻ, തോമസ് നഗർ, കാക്കണ്ണി, കല്ലേകുളങ്ങര പി. ഒ., 
പാല ക്കാട് 

താ മ സിച്ചി രു ന്ന വി . ബാല ൻ എന്നയാൾ 
18 -2 -2013 -ാം തീയതി മരിച്ചു പോയെന്നും താഴെ പറയുന്ന 
വ രാണ്പരേതന്റെ അനന്തരാവകാശികളെന്നും കാണിച്ച് 
പരേതന്റെ ഭാര്യ കുഞ്ഞിപ്പെണ്ണ്, KSEB ആവശ്യത്തിനായി 
സമർപ്പിച്ച ഹർജിയിൻമേൽ വില്ലേജാഫീസർ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവ 
കാശികളെന്ന് അറിയുന്നു . 


നമ്പർ സി2-2695 2020 . 


2020 മാർച്ച് 12 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


ഭാര്യ 


63 


കുഞ്ഞിപ്പെണ്ണ് 
പ്രദീഷ്കുമാർ, ബി. കെ . 


2 


മകൻ 


43 


പട്ടാമ്പി താലൂക്ക്, ആനക്കര വില്ലേജ്, നലൂർ കൊടങ്ങഴി 
വീട്ടിൽ ശീല ത 

എന്നവർ 

26 - 12 - 20 19 - ാം തീയ തി 
മരണപ്പെട്ടുവെന്നുംടിയാളുടെഅവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതയുടെ ഭർത്താവ് 
രഘു രാ ജ ൻ , എ ., കൊട ങ്ങഴി വീട്, നലൂർ, ആന ക്ക ര 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതയുടെ 
നിയമാനുസൃതമായ അവകാശികളെന്ന് കാണുന്നതിനാൽ 
അവരെമാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു ശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


3 


പ്രസീത , ബി . കെ . 


മകൾ 


41 


പജിത , ബി . കെ . 


39 


: 


മേൽക്കാണിച്ച പ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും നിയമാനുസൃതമായ ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തുന്ന തീയതി 

30 ദിവസത്തിനകം രേഖാമൂലമായ 
തെളിവുകൾ സഹിതം താലൂക്കാഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട 
താണ്. താമസിച്ചോ തപാൽമാർഗ്ഗമോ വരുന്ന അപേക്ഷകൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതയുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


രഘുരാജൻ, എ . 


ഭർത്താവ് 


57 


താലൂക്കാഫീസ്, 
പാലക്കാട്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


2 


അഞ്ജലി, കെ . 


മകൾ 


18 


Gaz , No. 26/ 2020 /DTP ( CLR ). 


195 


30th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4772 


നമ്പർ സി2-2740 2020. 


2020 


മാർച്ച് 12 . 


നമ്പർ സി2-3025 2020. 


2020 മാർച്ച് 20. 


1 -1- 2019 - ാം 


അനന്തരാവകാശ 


പട്ടാമ്പി താലൂക്ക്, മുതു ത ല വില്ലേജ്, മുതു തല 
പണ്ടാ ര പ റമ്പിൽ വീട്ടിൽ കു ഞ്ഞൻ, പി . 

എന്നയാൾ 
തീ യതി മരണപ്പെട്ടു വെന്നും ടിയാന്റെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ മകൻ പി . പ്രദീപ്കുമാർ , 
പണ്ടാരപറമ്പിൽ, മുതുതല വില്ലേജ് എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന് 

കാണുന്നതിനാൽ അവരെമാത 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേ പം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കു ശേഷമാ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല. 


പട്ടാമ്പി താലൂക്ക്, തിരുവേഗപ്പുറ വില്ലേജ്, തിരുവേഗപ്പുറ 
ചെമ്പ് പാലക്ക പറമ്പിൽ വീട്ടിൽ ലക്ഷ്മി അമ്മ എന്നവർ 
23 -6-2015 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. ടിയാളുടെ 
അവകാശിക്ക് 

സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതയുടെ മകൻ വാസു ദേ വൻ, 
പാലക്കപറമ്പിൽ, ചെമ്പ, തിരുവേഗപ്പുറ എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതയുടെനിയമാനുസൃതമായ 
അവകാശി എന്ന് 

കാണുന്നതിനാൽ അവ ര മാ ത 
അവകാശിയായി കാണിച്ചു കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആക്ഷേ പം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കു ശേഷമാ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


പരേതയുമായുള്ള 

വയസ് 


1 


മകൻ 


60 


ബന്ധം 


2 


55 


വാസുദേവൻ 


മകൻ 


മാധവദാസ്, പി . 
പ്രദീപ്കുമാർ, പി . 
നിർമ്മല , പി . 
പ്രകാശ്, പി . 


70 


3 


മകൾ 


50 


( 6 ) 


4 


മകൻ 


47 


നമ്പർ സി2-3036 2020. 


2020 മാർച്ച് 20. 


നമ്പർ സി2-28422020. 


2020 മാർച്ച് 12. 


താഴ 


പട്ടാമ്പി താലൂക്ക്, കുലുക്ക ല്ലൂർ വില്ലേജ്, മപ്പാട്ടു കര 
വട്ട പറമ്പിൽ വീട്ടിൽ ഹരി ദാ സ്, വി . പി . എന്നയാൾ 
24 - 4- 20 19 - ാം തീയതി മരണപ്പെട്ടുവെന്നും ടിയാന്റെ 
അവകാശികൾ ക്ക് 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാര്യ ബീന , വട്ടപറമ്പിൽ, 
മ പാ ട്ടു കര, കു ലു ക്ക ല്ലൂർ എന്ന വർ 

സമർപ്പിച്ച് 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന് കാണു ന്ന തിനാ ൽ 

അവ രമാത 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആക്ഷേ പം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കു ശ ഷ മാ സ മ ർ പ്പിക്ക പ്പെടു ന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല . 


പട്ടാമ്പി താലൂക്ക്, തിരുവേഗപ്പുറ വില്ലേജ്, തിരുവേഗപ്പുറ 
മച്ചിൻചേരി വീട്ടിൽ ആമിന എന്നവർ 9-2-2017 -ാം തീയതി 
മരണപ്പെട്ടുവെന്നുംടിയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതയുടെ ഭർത്താവ് 

സൈതാലിക്കുട്ടി, മച്ചിൻചേരി, തിരുവേഗപ്പുറ എന്നയാൾ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
പറയുന്നവർ മാതമാണ് 

പരേത്യു ടെ 
നിയമാനുസൃതമായ അവകാശികളെന്ന് കാണുന്നതിനാൽ 
അവരെമാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം 

ആ ഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
തപാൽമാർഗ്ഗമാ നിശ്ചിത കാലാവധിക്കു ശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല. 


ഈ 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


സൈതാലിക്കുട്ടി 


ഭർത്താവ് 


83 


2 


പാത്തുമ്മ 


സഹോദരി 


66 


1 


ബീന 


ഭാര്യ 


50 


3 


കദീജ 


59 


2 


ധീരജ് 


മകൻ 


30 


ധനിൽ 


നാസർ 


സഹോദരൻ 


3 


48 


26 


196 


30th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4773 


അനന്തരാവകാശ 


നമ്പർ സി2-311312020. 

2020 മാർച്ച് 20 . 
പട്ടാമ്പി താലൂക്ക്, മുതുതല വില്ലേജ്, പെരു മുടിയൂർ 
പള്ളിയാലിൽ വീട്ടിൽ ബാല ഗാ പാലൻ എന്നയാൾ 
13 - 2- 2 0 2 0 - ാം തീയതി മരണപ്പെട്ടുവെന്നും ടിയാന്റെ 
അവകാശികൾക്ക് 

സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ മകൻ ഹരി ഷ് , പി ., 
പള്ളിയാലിൽ ഹൗസ്, പെരുമുടിയൂർ, പട്ടാമ്പി എന്നയാൾ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന് കാണുന്നതിനാൽ അവരെമാത 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആക്ഷേ പാ 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കുശേഷമാ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല . 


( 2 ) 
നമ്പർ ഇ2-330012020 . 

2020 മാർച്ച് 16 . 
ഏറനാട് താലൂക്കിൽമഞ്ചേരി വില്ലേജിൽ കാരാട്ട് പുത്തൻ 
വീട്ടിൽ മഞ്ചേരി പി. ഒ., മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
രാധാകൃ ഷ്ണൻ നായർ, കെ . പി . എന്നയാൾ 7-9-2019 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ പേ ര മ കൻ 
ഹരികൃഷ്ണൻ കെ . പസാ ദ് , കാരാട്ട് പുത്തൻ വീട്ടിൽ 
എന്നയാൾ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
നട ത്തി യ തിൽ 

പറ യു ന്ന യാള 
അനന്തരാവകാശിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


അന്വഷണം 


താ ഴ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


ഹരികൃഷ്ണൻ കെ . പ്രസാദ് 


പേരമകൻ 


30 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


മേൽപ്പറഞ്ഞയാളെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


സരസ്വതി 


57 


ഭാര്യ 
മകൻ 


2 


ഹരിഷ്, പി . 


35 


3 


അജീഷ്, പി . 


32 


4 


ഹരിത 


മകൾ 


25 


താലൂക്കാഫീസ്, 
പട്ടാമ്പി. 


( ഒപ്പ്) 
തഹശീൽദാർ, 


MALAPPURAM DISTRICT 


Ernad Taluk 


നമ്പർ ഇ2-3465 / 2020. 

2020 മാർച്ച് 16 . 
ഏറ നാട് 

താ ലൂ ക്കിൽ പൂ ക്കോട്ടൂർ വില്ലേ ജിൽ 
പുത്തൻപു രിക്കൽ വീട്ടിൽ പൂക്കോട്ടൂർ പി . ഒ ., മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന മുഹമ്മദ് അയമോൻ എന്നയാൾ 
15-1- 2020 -ാം തീയതി മര ണ പ്പെ ട്ടി രി ക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകൻ മുഹമ്മദ് ഇഖ്ബാൽ, പുത്തൻപുരക്കൽ എന്നയാൾ ഈ 
ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പരസ്യം 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


(1 ) 
നമ്പർ ഇ2-3142 2020. 

2020 മാർച്ച് 16 . 
ഏറനാട് താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽ ചെറുകപ്പള്ളി 
വീട്ടിൽ പന്തല്ലൂർ പി . ഒ., മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
സുബൈർ ചെറുകപ്പള്ളി എന്നയാൾ 30-10-2019 -ാം തീയതി 
മര ണ പ്പെട്ടിരിക്കു ന്നു . ടിയാന്റെ അന ന്ത രാ വ കാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ പിതാവ് മൂസ, സി . പി., 
ചെറു കപ്പള്ളി എന്ന യാൾ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ അന്വേഷണം നട ത്തി യ തിൽ താഴ 
പ് യു ന്ന വര അന ന്ത രാവ കാ ശി ക ളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


1 


ഭാര്യ 


82 


2 


മകൾ 


62 


കെ . വി . മറിയുമ്മ 
സഫിയ , എ . 
എ . മുഹമ്മദ് ഇഖ്ബാൽ 
അഷ്റഫ് 


3 


മകൻ 


60 


4 


59 


3 3 


പേര് 


5 


സറഫുന്നീസ 


മകൾ 


54 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


6 


റഹ്മത്ത്, എ . 


53 


മൂസ, സി . പി . 


പിതാവ് 


59 


1 


ഉമ്മുഹബീബ 


48 


: 5 


2 


ആയിഷ , സി . പി . 


മാതാവ് 


54 


8 


തസ്തി ബാനു , എ . 


45 


3 3 


3 


ഫാത്തിമ ഹിബ , കെ . 


ഭാര്യ 


20 


മേൽപ്പറഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


197 


